ക 
സമയം 


Regn. No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

200 


Reg . No. KL /TV ( N )/634/ 2018-20 


GOVERNMENT 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 നവംബർ 17 
17th November 2020 


വാല്യം 9 


നമ്പർ 


1196 വൃശ്ചികം 2 
2nd Vrischikam 1196 


45 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 26 
26th Karthika 1942 


PART III 


Commissionerate of Land Revenue 


17th Nov. 2020 ] 


COMMISSIONERATE OF LAND REVENUE 


8074 


Punalur Taluk 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


No , G2-5777 /2020 . 


28th October 2020 . 


1 


ഭാര്യ 


49 


2 


ഗിരിജാ ബായി, ആർ . 
അരുൺ ആർ . നാഥ് 
ആതിര ആർ . നാഥ് 


മകൻ 


27 


3 


മകൾ 


24 


an 


Notice is hereby given to all to whom it 
may concern that Prathibha devi , S. , Anil Sadanam , 
Ottakkal P. O , Thenmala Village , Punalur Taluk , 
Kollam District of Kerala State has filed 
application before this office for granting legal heirship 
certificate in respect of her deceased husband 
Sunil Kumar Purushothaman of the above address who 
expired on 20-6-2020 at Dammam in Saudi Arabia . This 
certificate is requested for availing his service hence and 
for all other purposes . An enquiry conducted through the 
Village Officer concerned revealed that the persons 
mentioned in the schedule below are the legal heirs of 
the deceased . 


പ ര തന്റെ മാതാവ് പൊന്നമ്മ , ബി . 4- 9 -2019 -ൽ 
മര ണ പ്പെ ട്ടു പോ യിട്ടു ള്ള തും പരേ ത ന് മാവകാ ശി കൾ 
ആരുംതന്നെ ഇല്ലായെന്നും അന്വേഷണത്തിൽ അറിവായിട്ടുള്ള 
താണ്. ആകയാൽ മേൽപറഞ്ഞവർ മാത്രമാണ് പരേതന്റെ 
അവ കാ ശികൾ എന്നുള്ള തിന് അവ കാശ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ബോധിപ്പികേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


SCHEDULE 


( 2 ) 


Age 


Sl . 
No. 


Name of the 
legal heirs 


Relationship 

with the 
deceased 


നമ്പർ എ5-5269 2020. 


2020 ആഗസ്റ്റ് 19 . 


1 


Prathibha Devi , S. 


Wife 


39 


2 


Son 


14 


3 


Adarsh , S. 
Aditya , S. 
Sulochana 


7 


കോഴ ഞ്ചേരി താ ലൂ ക്കിൽ മെഴു വേലി വില്ലേ ജിൽ 
കാരി ത്താട്ട 

എന്ന സ്ഥലത്ത് ചെല്ലി യിൽ വീട്ടിൽ 
സി. ടി . തോമസ് എന്നയാൾ 24-9-2017 - ൽ മരിച്ചുപോയതിനാൽ 
വിവിധ ആവശ്യങ്ങൾക്കുള്ള ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനുവേണ്ടി പരേതന്റെ ഭാര്യ കുഞ്ഞൂഞ്ഞമ്മ തോമസ് 
സമർപ്പിച്ച അപേക്ഷ യിൽ മെഴുവേലി വില്ലേജാഫീസറുടെ 
അന്വേഷണ റിപ്പോർട്ടുപ്രകാരം പരേതന്റെ അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


ാ 


4 


Mother 


66 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


The 2nd and 3rd persons are Minors and under the 
guardianship of the first person . 

Objection if any against the issuance of the legal 
heirship certificate in the name of above said persons are 
to be filed in person before the Thahsildar, Punalur within 
30 days from the date of publication of this notice in the 
Kerala Government Gazette. Belated application and those 
send by post will not be considered . 


1 


63 


കുഞ്ഞൂഞ്ഞമ്മ തോമസ് 
ലിനി തോമസ് 


ഭാര്യ 
മകൾ 


2 


42 


3 


ഷൈനി തോമസ് 


37 


4 


ഷാജൻ തോമസ് 


മകൻ 


34 


Taluk Office, 
Punalur. 


( Sd . ) 
Tahsildar. 


PATHANANTHITTA DISTRICT 


പ്രേ തന് മറ്റവകാശികൾ ആരും തന്നെ ഇല്ല എന്ന് 
അന്വേഷ ണ ത്തിൽ അറി വാ യിട്ടു ള്ള താ ണ് . 

ആ ക യാൽ 
മേൽപറ ഞ്ഞ വർ മാത്ര മാണ് പരേ തന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായിബോധിപ്പികേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


Kozhencherry Taluk 


പരസ്യം 


( 1) 


നമ്പർ എ5-2373 / 2019 . 


2020 ജൂലെ 2 . 


കോഴഞ്ചേരി താലൂക്കിൽ പത്ത നം തിട്ട വില്ലേജിൽ 
താഴെ വെ ട്ടിപം മുറി യിൽ ലക്ഷ് മി വിലാസം വീട്ടിൽ 
ഗിരിജാ ബായി , ആർ . വിവിധ ആവ ശ്യ ങ്ങൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിൽ 
പത്ത നം തിട്ട വില്ലേ ജാ ഫീസറുടെ റിപ്പോർട്ടു പ കാ രം 
അപേക്ഷകയുടെ ഭർത്താവ് വെട്ടൂർ, ചക്കുപാറക്കാലായിൽ 
രഘു നാഥൻ, ബി . 5-7-2018 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതും 
പരേ തന്റെ അ വ കാശികൾ താഴെ പറ യുന്നവരാണെന്ന് 
അറിവായിരിക്കുന്നു . 


നമ്പർ എ5-5270 2020 . 

2020 ആഗസ്റ്റ് 19 . 
കോഴ ഞ്ചേരി താ ലൂ ക്കിൽ കിട ങ്ങ ന്നൂർ വില്ലേജിൽ 
ശീമന്ദിരം വീട്ടിൽ സി . കെ . കുഞ്ഞുകുഞ്ഞ് 4-6-2020 - ൽ 
മര ണ പ്പെ ട്ട തി നാൽ വിവിധ ആവ ശ്യ ങ്ങ ൾ ക്കുള്ള ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുവേണ്ടി പരേതന്റെ 
മകൻ ബിനു , എസ്. സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 
കിടങ്ങന്നൂർ വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തി 
യ തിൽ നിന്നും പരേ തന്റെ അ വ കാ ശി ക ൾ 
പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


താഴ 


92 


17th Nov. 2020) 


COMMISSIONERATE OF LAND REVENUE 


8075 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


Adoor Taluk 


നമ്പർ 


ബന്ധം 


പരസ്യം 


1 


ഭാര്യ 


65 


2 


മകൻ 


47 


പെണ്ണമ്മ , എം . റ്റി . 
ബിജു , എസ് . 
ബിന്ദു , എസ് . 
ബിനു , എസ് . 


3 


മകൾ 


44 


4 


മകൻ 


40 


പരേതന് മാവകാശികൾ ആരും തന്നെ ഇല്ല എന്ന് 
അ ന്വഷ ണ ത്തിൽ അറി വാ യിട്ടു ള്ള താ ണ് . ആക യാൽ 
മേൽപറ ഞ്ഞ വർ മാത്ര മാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജ രായി ബോധിപ്പികേണ്ട താ ണ് . 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭി ക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ സി2-7257 2020 . 

2020 ആഗസ്റ്റ് 14 . 
അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ അയ്യംകോയിക്കൽ 
മുറിയിൽ കമലാ ഭവനിൽ അംബിക രാജേന്ദ്രൻ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിൻമേൽ വില്ലേജ് 
ആ ഫീ സർ അന്വേ ഷ ണവും അ വ കാശ വിചാ ര ണ യും 
നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാളുടെ ഭർത്താവ് 
കെ . വി . രാജേന്ദ്രനാഥ്, 24-2-2020 - ൽ മരണപ്പെട്ടിട്ടുള്ളതായി 
അറിയുന്നു . പരേതന്റെ നിയമാനുസൃത അവകാശികൾ ചുവടെ 
ചേർക്കുന്നവരാണെന്ന് ഏറത്ത് വില്ലേജാഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


1 


അംബിക രാജേന്ദ്രൻ 


ഭാര്യ 


60 


2 


അരുൺ രാജ് 


മകൻ 


35 


( 4 ) 


3 


കമൽ രാജ് 


33 


നമ്പർ എ5-6418 2020 . 


2020 ഒക്ടോബർ 14 . 


4 


രാജലക്ഷ്മി 


മകൾ 


23 


കോഴഞ്ചേരി താലൂക്കിൽ പത്ത നം തിട്ട വില്ലേജിൽ 
നന്നുവക്കാട് മുറിയിൽ സൺ വില്ലയിൽ മറിയാമ്മ , പി . ജി . 
27-2-2020 - ലും ഭർത്താവ് എൻ . സി . സ്കറിയ 12-6-1986 - ലും 
മരണപ്പെട്ടതിനാൽ വിവിധ ആവശ്യങ്ങൾക്കായി പരേതരുടെ 
പേരിലുള്ള ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി 
പരേതരുടെ മകൾ അന്നമ്മ സ്കറിയ സമർപ്പിച്ച അപേക്ഷയുടെ 
അടിസ്ഥാനത്തിൽ പത്തനംതിട്ട വില്ലേജാഫീസറുടെ റിപ്പോർട്ടു 
പ്രകാരം പരേതരുടെ അവകാശികൾ താഴെ പറയുന്നവരുമാണ്. 


മുകളിൽ പേരു ചേർത്തിട്ടുള്ള 1 , 2 , 3 , 4 കക്ഷികൾ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം അടൂർ തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് രേഖാമൂലം ബോധിപ്പിക്കേ ണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


( 2 ) 


പേര് 


പരേതരുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


നമ്പർ സി2-3855 2020. 


2020 ആഗസ്റ്റ് 14 . 


ബസ്ഥം 


1 


അന്നമ്മ സ്കറിയ 


മകൾ 


71 


2 


മോളി സ്കറിയ 


69 


അനന്തരാവ കാശ 


3 3 


3 


മേരി ജോൺസൺ 


67 


അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ അയ്യംകോയിക്കൽ 
മുറി യിൽ കൗസ് തുഭം വീട്ടിൽ ആർ . അജ യ കു മാർ 

സർട്ടി ഫിക്കറ്റിനായി സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ വില്ലേജാഫീസർ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാന്റെ 
മാതാവ് കുരമ്പാല വില്ലേജിൽ കുരമ്പാല മുറിയിൽ കാനായിൽ 
പുത്തൻ വീട്ടിൽ കെ . എം . രാധാമണിയമ്മ , 1-9-2016-ൽ 
മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . പരേതയുടെ നിയമാനുസൃത 
അവകാശികൾ ചുവടെ ചേർക്കുന്നവ രാണെന്ന് കുരമ്പാല 
വില്ലേജാഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


4 


ലീലാമ്മ 


65 


5 


ഫിലോമിന 


64 


6 


സണ്ണി ചെറിയാൻ 


മകൻ 


62 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബം 


1 


മകൻ 


47 


പരേതർക്ക് മറ്റവകാശികൾ ആരുംതന്നെ ഇല്ല എന്ന് 
അന്വേഷ ണ ത്തിൽ അറി വാ യിട്ടു ള്ള താ ണ് . ആകയാൽ 
മേൽപറ ഞ്ഞ വർ മാത്ര മാണ് പരേതന്റെ അ വ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


ആർ . അജയകുമാർ 
ആർ . ജയശീ 


2 


മകൾ 


50 


മുകളിൽ പേരുചേർത്തിട്ടുള്ള 1 , 2 കക്ഷികൾ പേരിൽ 
അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം അടൂർ തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
കോഴഞ്ചേരി. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


Gaz , No. 45 / 2020 / DTP ( CLR ) . 


93 


